Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . 02 ). MMIB 
KL /TV ( N ) / 12 /2009 - 2011 


MENT OF 
न्यात अपर 


OF KER 


W 
GOVERNA 


790 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th May 2010 
2010 GD 18 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


Į 20 


ueijo 55 


നമ്പർ 


28th Vaisakha 1932 
1932 00011000010 28 


PART III 
Police Department 


QUOTATION NOTICE 


No. T1-3893/2009/PTC . 

30th April 2010. 
Sealed and competitive quotations are invited by 
the undersigned from Driving Schools having valid 
licence from the Motor Vehicles Department for imparting 
training in driving and riding to recruit trainees and 
in - service course participants undergoing training at Police 
Training College, Thiruvananthapuram . The last date and 
time for the receipt of quotations is 12 noon on 
18 -5 - 2010 . The opening of the quotations will be held at 
3 p . m . on the same day at the Office of Principal, PTC . 
For obtaining further details regarding terms and 
conditions, contact — Vice Principal, Police Training College, 
Thiruvananthapuram - 14 or visit Website at 
www .keralapolice. gov.in 

Contact Phone No. 0471 - 2323451, 

Mobile No . 9497990222. 
The following conditions, inter alia, will apply: 
(a) The rates for getting Motor Cycle Driving 

Licence and Light Motor Vehicle Licence (Car/ 
Jeep ) may be separately quoted . 


(b ) Instruction should be imparted as per the 

syllabus prescribed under the MV Act and 

Rules . 
(c) It will be necessary to depute properly qualified 

staff with properly certified instructional vehicles, 
training equipment, POL and accessories to PTC 
for the purpose of imparting the above training 
and no remuneration, other than the quoted rate 

will be given to them . 
(d ) The rate per training will be given , only if the 

trainee passes in the licensing test conducted 

by the Motor Vehicles Department. 
(e ) Training will have to be given at the times and 

places, as may be decided by the Principal, 

Police Training College. 
(f) The Principal, Police Training College, will have 

the authority to stop the training by instructors 
from one Driving School or engage instructors 
from other Driving Schools at any time in order 
to ensure either the quality of training or timely 
completion of training or the maintenance of 
proper discipline during training. 


18th MAY 2010] 


POLICE DEPARTMENT 


48 


| ( g ) The Principal, Police Training College will have 

the authority to cancel the training conducted 

by any school, without assigning any reason . 
(h ) The instructors deputed by the school will be 

treated as Guest Faculty, and will be subjected 
to the general control of the Principal, PTC or of 
such authority as may be specified by the 

Principal . 
(i) Attested copies of valid licence /valid 

certifications should be attached with quotation . 
Quotations without valid licence / valid 
certification and received after the last date and 

time will be rejected . 
The lowest rate quoted will be accepted as the rate 
to be fixed. Later if the work load is found beyond the 
assessed capability of one school the work will be 
entrusted with other qualified Driving Schools limiting 
payment to the lowest rate accepted . 


കൂടു തൽ ആയതിന് ലേലം ഉറപ്പാക്കു ന്ന താ ണ്. ലേലം 
ഉറപ്പിക്കപ്പെട്ട ഉടൻതന്നെ ലേല ദർഘാസ് തുകയുടെ പകുതി 
സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തു വച്ച്തന്നെ 
അടക്കേണ്ടതും ബാക്കി സംഖ്യ (മുഴുവൻ തുകയ്ക്കുള്ള 
നികുതി അടക്കം) ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 

കൈപ്പറ്റി 10 ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ടി 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലം കൊണ്ടയാൾ ഈ 
നിബ ന്ധ ന കൾ ലംഘിച്ചാൽ ടിയാളുടെ നിര ത ദ വ്യം 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും വാഹനം പുനർലേലം 
ചെയ്യു ന്ന തു മാ ണ് . പുനർ ലേല ത്തിൽ സർക്കാരിന് 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 
കൊണ്ടയാൾ ഉത്തരവാദിയാകുന്നതും നഷ്ടം വന്ന സംഖ്യ 
ടിയാനിൽ നിന്നും ഈടാക്കുന്നതുമാണ്. പുനർ ലേലത്തിൽ 
കൂടു തൽ തുക ലഭിച്ചാൽ ടിയാൻ അതിന് അവകാ ശി 
യായിരിക്കുന്നതല്ല. 

ലേല വസ്തു ലേല ത്തിന് മുൻപുള്ള 10 പവൃത്തി 
ദിനങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി 
വരെയുള്ള സമയത്തിനിട യ് ക്ക് ഡെപ്യൂട്ടി പോലീസ് 
സൂപ്രണ്ടിന്റെ അനുമതിയോടെ പരിശോധിക്കാവുന്നതാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കാനുള്ള 
അവകാശം വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, 
കൊല്ലം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരി 
ക്കുന്നതാണ്. 


Police Training College, 
Thiruvananthapuram . 


(Sd.) 
Principal. 


ലേലപ്പരസ്യം 
ഡെപ്യൂട്ടി പോലീസ് 

( ഒപ്പ്) 
നമ്പർ 343 /2010/ കെ .എൽ. എം . 

2010 ഏപ്രിൽ 30. സൂപ്രണ്ടിന്റെ കാര്യാലയം, വിജിലൻസ് ഡെപ്യൂട്ടി 

ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, പോലീസ് സൂപ്രണ്ട്. 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, കൊല്ലം 

കൊല്ലം. 
യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ 
( ബിൽഡിംഗ് നമ്പർ 95 - 47 ) സൂക്ഷിച്ചിട്ടുള്ള സർക്കാർ വാഹനം 
കെ .എൽ.01- പി -405 (മഹീന്ദ്ര ജീപ്പ്) 2010 മേയ് മാസം 25 -ാം 

ലേല പരസ്യം 
തീയതി പകൽ 11 മണിക്ക് ടി കാര്യാ ല യത്തിൽ വച്ച് 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 

നമ്പർ ജി2 - 1075 /2010 / കെ . 

2010 മേയ് 4. 

കോട്ടയം ജില്ലയിൽ പാല പോലീസ് സബ് ഡിവിഷനിൽ 
നിരതദ്രവ്യം 3,000 രൂപ. 

വൈക്കം സർക്കിളിൽ സ്ഥിതിചെയ്യുന്ന തലയോലപ്പറമ്പ് 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ഔട്ട് പോസ്റ്റ് കെട്ടിടം 15 - 6 - 2010 -ാം തീയതി രാവിലെ 11 .30 
സ്ഥലത്ത് ഹാജരായി ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മണിക്ക് വൈക്കം സർക്കിൾ ഓഫീസ് പരി സ രത്തു വച്ച് 
മുൻപ് വാഹനത്തിന് മേൽക്കാണിച്ചപകാരം നിരതദ്രവ്യം പരസ്യമായി ലേലംചെയ്തു വിൽക്കുന്നതാണ്. 
കൊല്ലം വിജിലൻസ് ആന്റ് ആന്റി കറ പ് ഷൻബ്യൂറോ, 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
കൊല്ലം യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ ണ്ടിന്റെ -- സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
കാര്യാലയത്തിൽ അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. കൂടാതെ, ഒരുമണിക്കൂർ മുമ്പ് 1,250 രൂപ നിരതദ്രവ്യം ലേലസ്ഥലത്തു 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് മുൻകൂട്ടി വച്ച് ലേലത്തിനു ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ 
സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ തപാൽ മുമ്പാകെ അടയ്ക്കേണ്ടതുമാണ്. 
മുഖ ന യോ 2010 മേയ് മാസം 25 -ാം തീയതി പകൽ 11 

- ടി കെട്ടിടം വാങ്ങു വാൻ ദർഘാസുകൾ നൽകു വാൻ 
മണിക്കകം ടി ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. ദർഘാസിനോ ഉദ്ദേശിക്കുന്നവർ മുൻകൂട്ടി സീൽചെയ്ത കവറിൽ ദർഘാസുകൾ 
ടൊപ്പം മേൽപ്പറഞ്ഞ നിരക്കിൽ ഏതെങ്കിലും ദേശസാൽകൃത നേരിട്ടോ തപാൽമാർഗ്ഗമോ 2010 ജൂൺ 5 -ാം തീയതി 
ബാങ്കിൽ നിന്നും കൊല്ലം വിജിലൻസ്ആന്റ് ആന്റി കറപ്ഷൻ വൈകുന്നേരം 5 മണിക്കു മുൻപായി കോട്ടയം ജില്ലാ പോലീസ് 
ബ്യൂറോ, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ 

സൂപ്രണ്ടിന്റെ ഓഫീസിൽ കിട്ടത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 
ഡി . ഡി . അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് അടക്കംചെയ്ത 

കവറിന്മുകളിൽ “ തലയോലപ്പറമ്പ്ഔട്ട് പോസ്റ്റ് കെട്ടിടം ലേലം 
കവറിനുമുകളിൽ “ ഡിപ്പാർട്ട്മെന്റ് വാഹനം കെ . എൽ. 01- പി -405 

ദർഘാസ് എന്ന് വ്യക്തമായി സൂചിപ്പിച്ചിരിക്കേണ്ടതാണ്. 

ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി മേൽപ്പറഞ്ഞ നിരക്കിൽ 
ലേലത്തിൽ വാങ്ങാനുള്ള ദർഘാസ് എന്ന് വ്യക്ത മായി 

ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും കോട്ടയം ജില്ലാ 
രേഖപ്പെടുത്തേണ്ടതാണ്. ലേലം അവസാനിച്ചാലുടൻ ദർഘാസ് 

പോലീസ് സൂപ്രണ്ടിന്റെ പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് 
തുറക്കുന്നതും ലേലത്തിന്റേയോ ദർഘാസിന്റേയോ ഏതാണ് 

അടക്കംചെയ്യേണ്ടതാണ്. 


18th 


MAY 2010] 


POLICE DEPARTMENT 


ലേലം അ വ സാ നിച്ചാ ലു ടൻ ദ ർ ഘാ സു കൾ - നഷ്ട സംഖ്യ ടിയാ ളിൽ നിന്ന് ഈടാക്കു വാൻ നട പടി 
തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക സ്വീകരിക്കുന്നതുമായിരിക്കും. പുനർലേലത്തിൽ കൂടുതൽ തുക 
കാണിക്കുന്നയാൾക്ക് വിൽപ്പന താൽക്കാലികമായി ലേലം/ - ലഭിച്ചാൽ ടിയാന് അതിന് അവകാശമുണ്ടായിരിക്കുന്നതല്ല. 
ദർഘാസ് ഉറപ്പിക്കുന്നതും ടിയാൾ ഉടൻതന്നെ ലേല ദർഘാസ് 
തുകയുടെ പകുതി ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തു 

ലേലം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കെട്ടിടം ലേലത്തിന് 
വച്ചുതന്നെ അടയ്ക്കേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 

- മു ൻപുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 
കിട്ടി പത്തുദിവസത്തിനകം ബാക്കി തുക വിൽപ്പന നികുതി 

വൈകുന്നേരം 5 മണിവരെ മുൻകൂർ അനുമതിയോടുകൂടി 
ഉൾപ്പെടെ അടച്ച് സ്വന്തം ചെലവിൽ കെട്ടിടം പൊളിച്ച് നീക്കം 

പരിശോധിക്കാവുന്നതാണ്. 
ചെയ്യേണ്ടതുമാകുന്നു . ലേലത്തിൽ പങ്കെടുക്കുന്ന മറ്റു വ്യക്തി 

- യാതൊരു കാര ണവും കാണിക്കാതെ ലേലം മാറ്റി 
കളുടെ നിരതദവ്യം ലേല സ്ഥലത്തു വെച്ചുതന്നെ തിരിച്ചു 

വ യ് ക്കു കയോ/ ദർഘാസ് അ സ്ഥിര പ്പെ ടു ത്തുകയോ 
കൊടുക്കുന്നതാണ്. 

ചെയ്യുന്ന തിനുള്ള അധികാരം കോട്ടയം ജില്ലാ പോലീസ് 
- ലേലംകൊണ്ടയാൾ ഈ നിബന്ധനകൾ ലംഘിച്ചാൽ 

സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
ബന്ധപ്പെട്ട നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും 
കെട്ടിടം പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ജില്ലാ പോലീസ് ഓഫീസ്, 

- ( ഒപ്പ്) 
ആദ്യം ലേലം കൊണ്ടയാൾ ഉത്ത ര വാ ദി യാ കു ന്നതും കോട്ടയം. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


